Kerala Gazette No. 30 dated 28th July 2020 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


ERNAKULAM DISTRICT 


മുവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : സാബു കെ . ഐസക് 


( 1 ) 


നമ്പർ എ8-2778 2020 കെ . ഡിസ് . 


2020 ജൂൺ 8 . 


വിഷയം: -ന്യായവില പുനർ നിർണ്ണയം - ശ്രീമതി. മറിയാമ്മ , കീരംകുഴി, കുന്നത്തുനാട് സമർപ്പിച്ച അപേക്ഷ - ന്യായവില 

പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന :-( 1) 


കേരള മുദപ്രതി നിയമം 1959 . 


( 2 ) 


കുന്നത്തുനാട് തഹശീൽദാരുടെ 20-5-2020 - ലെ എ6-4821 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 


( 3 ) 


ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674118 നമ്പർ പരിപത്രം. 


( 4 ) 


ശ്രീമതി. മറിയാമ്മ , കീരംകുഴി കുന്നത്തുനാട് സമർപ്പിച്ച 16-3-2020 - ലെ അപ്പീൽ അപേക്ഷ . 


കുന്നത്തുനാട് താലൂക്ക്, കുന്നത്തുനാട് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 35 , റീസർവ്വ 172{ 11-3 - ൽപ്പെട്ട 04.74 ആർ വസ്തുവിന്റെ 
ന്യായവില പുനർനിർണ്ണയിക്കുന്നതിന്, ശ്രീമതി. മറിയാമ്മ , കീരംകുഴി കുന്നത്തുനാട് എന്നവർ സൂചന ( 4 ) പ്രകാരം അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . 


അപേക്ഷാ വസ്തുവിന് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് എൻ . എച്ച് / പി . ഡബ്യൂ . ഡി . റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി 
ആർ ഒന്നിന് 1 2,00,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ന്യായവില രജിസ്റ്ററിൽ പിശകായി രേഖപ്പെടുത്തിയലമാണ് അപ്പീൽ 
സമർപ്പിച്ചിരിക്കുന്നത്. ടി പിശക് പരിഹരിച്ച് ന്യായവില പുനർ നിർണ്ണയിക്കുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 


ടി സ്ഥലത്തിന് എൻ . എച്ച്പി. ഡബ്യൂ . ഡി റോഡ് സാമീപ്യം ഇല്ലാത്തതാണെന്നും സ്വകാര്യ വഴി സൗകര്യം മാത്രമാണു 
ള്ളതെന്നും സൂചന ( 2 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി സ്ഥലത്തിന് ചേർന്ന് ടി വില്ലേജ്, ബ്ലോക്ക് 
35 - ൽ റീസർവെ 172 / 13 - ൽ ഉൾപ്പെട്ടു വരുന്നതും റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി 
ആർ ഒന്നിന് ? 90,000 ന്യായവില പുനർ നിർണ്ണയിച്ചു നൽകാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 


മേൽ സാഹചര്യത്തിൽ സൂചന ( 2 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ 2010 - ലെ ന്യായവില വിജ്ഞാപനം 
ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അതു മൂലമുണ്ടായ തെറ്റായ വില നിർണ്ണ യവുമായി പരിഗണിച്ച് 
കുന്നത്തുനാട് താലൂക്ക്, കുന്നത്തുനാട് വില്ലേജ്, ബ്ലോക്ക് 35 - ൽ റീസർവ്വ 172 / 11-3 - ൽപ്പെട്ട 04.74 ആർ വസ്തുവിന് റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 90,000 ( തൊണ്ണൂറായിരം രൂപ മാത്രം ) 
ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz . No. 30 / 2020 /DTP /CLR ( Fair Value -Supplement ). 


225 


2 


FORM " A 


[ See Rule 4 ] 


NOTIFICATION 


No. A8-2778 / 20 / K.Dis . 


8th June 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in the Column ( 11 ) thereof . 


SCHEDULE 


District Ernakulam. 


Taluk — Kunnathunad . 

. 


Village_Kunnathunad .. 


SI . 
No. 


Sy. 
No. 


Sub 
Div. 


Re - Survey 
Block 
No. 


Re - Survey Re - Survey Panchayath / 

Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 

No. Corporation Panchayath / Ward 

Municipality / 
Corporation 


Fair 
Value 
by use 


per Are 


₹ 


( 2 ) 


( 3) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


.. 


35 


172 


11-3 


.. 


Panchayath 


Kunnathunad 


Residential 90,000 
plot with 

Private 
road access 


( 2 ) 


നമ്പർ എ8-894 2020 കെ . ഡിസ് . 


2020 ജൂൺ 11 . 


സമർപ്പിച്ച 


വിഷയം:-ന്യായവില പുനർ നിർണ്ണയം- ശ്രീ . ബിജോയ് ഏലിയാസ്, മറ്റമന , ചേലാട് പി . ഒ . , കോതമംഗലം 

അപേക്ഷ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന :-( 1) 


കേരള മുദ്രപ്രതി നിയമം 1959 . 


( 2 ) 


കുന്നത്തുനാട് തഹശീൽദാരുടെ 25-1-2020 - ലെ എ6-13490 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഐക്കരനാട് നോർത്ത് വില്ലേജാഫീസറുടെ 5-6-2020 - ലെ 96/20 നം . റിപ്പോർട്ട്. 


(4 ) 


ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ . 3-546748 18 നം . പരിപത്രം. 


(5 ) 


ശ്രീ . ബിജോയ് ഏലിയാസ്, മറ്റമന , ചേലാട് പി . ഒ . , കോതമംഗലം 1-11-2019 - ൽ സമർപ്പിച്ച അപേക്ഷ . 


കുന്നത്തുനാട് താലൂക്ക്, ഐക്കരനാട് നോർത്ത് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 47 , റീസർവെ 48 { 2-5 - ൽപ്പെട്ട 09,68 ആർ വസ്ത 
വിന്റെ ന്യായവില പുനർനിർണ്ണയിച്ച് ലഭിക്കുന്നതിന് ശ്രീ . ബിജോയ് ഏലിയാസ്, മറ്റമന , ചേലാട് പി . ഒ . , കോതമംഗലം എന്നയാൾ 
സൂചന ( 5 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 


അപേക്ഷാ വസ്തുവിന് ഗാർഡൻ ലാൻഡ് വിത്ത് റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് ? 5,00,000 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി ന്യായവില പുനർ നിർണ്ണയിക്കുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 


അപേക്ഷാവസ്ത അടിസ്ഥാന നികുതി രജിസ്ട്രർ പ്രകാരം നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും, എന്നാൽ നാളത് 
പുരയിട സമാനമായി സ്ഥിതി ചെയ്യുന്നതുമാണെന്ന് സൂചന ( 2 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
അപേക്ഷാവസ്തുവിന് സമാനമായതും, ബ്ലോക്ക് നം , 47 - ൽ റീസർവ്വ 48/3 , 48 / 10 - ൽ പ്പെട്ടതുമായ വസ്തുക്കൾ ന്യായവില 
രജിസ്റ്ററിൽ റോഡ് സാമീപ്യമുള്ള ഭാഗം റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് എൻ എച്ച് പിഡബ്യൂ ഡി . റോഡ് ആക്സസ് എന്ന 


226 


3 


ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 2,50,000 രൂപയും, റോഡ് സാമീപ്യം ഇല്ലാത്ത ഭാഗം റസിഡൻഷ്യൽ പ്ലോട്ട് വിത്തൗട്ട് 
വെഹിക്കുലാർ ആക്സസ് എന്ന ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 1,00,000 രൂപയും ന്യായവില നിശ്ചയിച്ചിരിക്കുന്നതായി 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


അപേക്ഷാവസ്തുവിന് എൻഎച്ച്പിഡബ്ലഡി റോഡ് സാമീപ്യം ഇല്ലാത്തതും മൺറോഡ് സൗകര്യം മാത്രമുള്ളതാണെന്നും, 
അപേക്ഷാവസ്തുവിനും റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് ഔട്ട് വെഹിക്കുലാർ ആക്സസ് എന്ന ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 
1,00,000 രൂപ ന്യായവില പുനർനിർണ്ണയിച്ചു നൽകാവുന്നതാണെന്നും തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ മൺറോഡ് 
സൗകര്യമുള്ള വസ്തുവിനെ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് ഔട്ട് വെഹിക്കുലാർ ആക്സസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് 
ഉചിതമല്ലായ്കയാൽ, അപേക്ഷയിൻമേൽ പുനപരിശോധന നടത്തി , ക്ലാസിഫിക്കേഷനിൽ വ്യക്തത വരുത്തി, ന്യായവില ശുപാർശ 
ചെയ്യുന്നതിന് ഐക്കരനാട് നോർത്ത് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 3 ) പ്രകാരം 
ഐക്കരനാട് നോർത്ത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 


ആയതുപ്രകാരം, അപേക്ഷാവസ്തുവിന് സമാനമായ ബ്ലോക്ക് നം . 45 - ൽ റീസർവെ 338,19 - ൽ ഉൾപ്പെട്ടതും ന്യായവില 
രജിസ്റ്റർ പ്രകാരം റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പൈവറ്റ് റോഡ് ആക്സസ് എന്ന ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് ? 60,000 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതുമായ വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷാവസ്തുവിനും റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പവറ്റ് റോഡ് ആക്സസ് എന്ന ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 60,000 രൂപ ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് 
വില്ലേജാഫീസർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 


മേൽ സാഹചര്യത്തിൽ സൂചന ( 4 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ 2010 - ലെ ന്യായവില വിജ്ഞാപനം 
ചെയ്ത പ്പോൾ ക്ലാസി ഫി ക്കേ ഷ നിൽ വന്ന പിശ കു കളും അ തു മൂലമുണ്ടായ വില നിർണ്ണ യ വ മാ യി പരി ഗ ണിച്ച് 
കുന്നത്തുനാട് താലൂക്ക്, ഐക്കരനാട് നോർത്ത് വില്ലേജ്, ബ്ലോക്ക് 47 - ൽ റീസർവെ 48 { 2-5 - ൽപ്പെട്ട 09.68 ആർ വസ്തുവിന് 
റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 60,000 ( അറുപതിനായിരം രൂപ 
മാത്രം ) ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


FORM " A ’ 


[See Rule 41 


NOTIFICATION 


No. A8-894 2020/ K.Dis. 


11th June 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in the Column ( 11 ) thereof: 


SCHEDULE 


District - Ernakulam . 


Taluk - Kunnathunad .. 


Village — Aikkaranad ( North ). 


SI . | Sy . 
No. No. 


Sub 
Div. 
No. 


Re - Survey 

Block 


Fair 
Value 


Re - Survey Re - Survey Panchayath / Name of 

Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3) 


( 4 ) 


(5) 


( 6 ) 


( 7 ) 


( 8) 


(9 ) 


( 10 ) 


( 11 ) 


1 


47 


48 


2-5 


Panchayath 


Aikkaranad 


Residential 60.000 
plot with 

( Sixty 
Private Thousand 
road access Only 


227 


4 


( 3 ) 


നമ്പർ എ8-2996 2020 കെ.ഡിസ്. 


2020 ജൂൺ 12 . 


വിഷയം: -ന്യായവില പുനർ നിർണ്ണയം - ശ്രീമതി. സജിത പിള്ള , വിളാവത്ത് വീട്, ഇരിങ്ങോൾ , പെരുമ്പാവൂർ സമർപ്പിച്ച 

അപേക്ഷ - ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - ( 1 ) 


കേരള മുദപ്രതി നിയമം 1959 . 


( 2 ) 


കുന്നത്തുനാട് തഹശീൽദാരുടെ 5-6-2020 - ലെ എ6-4387 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 


( 3 ) 


ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ . 3-54674 / 18 -ാം നമ്പർ പരിപ്രതം. 


ശ്രീമതി. സജിത പിള്ള , വിളാവത്ത് വീട്, ഇരിങ്ങോൾ, പെരുമ്പാവൂർ 


സമർപ്പിച്ച് 20-3-2020 - ലെ അപേക്ഷ . 


കുന്നത്തുനാട് താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് നമ്പർ 18 ( ആർ . വൈ . എം . ) - ൽ , റീസർവെ 112 / 9 - ൽപ്പെട്ട 36.60 ആർ 
വസ്തു വിൽ നിന്നും പോക്കുവരവ് സബ്ഡിവിഷൻ തിരിഞ്ഞ തിൽ റീസർവ്വ 112 { 9-2 -ൽപ്പെട്ട 06.07 ആർ വസ്തു വിന് 
ന്യായവില പുനർനിർണ്ണയിച്ച് ലഭിക്കുന്നതിന് ശ്രീമതി. സജിത പിള്ള , വിളാവത്ത് വീട്, ഇരിങ്ങോൾ , പെരുമ്പാവൂർ എന്നവർ 
സൂചന ( 4 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 


കുന്നത്തുനാട് താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് 18 ( ആർ . വൈ . എം . ) - ൽ റീസർവെ 112 19 - ൽപ്പെട്ട അപേക്ഷാ 
വസ്തുവിന് “ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 1,50,000 രൂപ ന്യായ 
വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി ന്യായവില പുനർനിർണ്ണയിക്കുന്നതിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 


അപേക്ഷാവസ്ത പരിശോധിച്ചതിൽ ടി വസ്തുവിനോട് ചേർന്ന് പഞ്ചായത്ത് റോഡ് സൗകര്യം ഇല്ലെന്നും, ഒരു സ്വകാര്യ 
വഴി മാത്രമാണുള്ളതെന്നും സൂചന ( 2 ) പ്രകാരം കുന്നത്തുനാട് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി വസ്തുവിന്റെ തെക്കു 
ഭാഗത്ത് ടി വില്ലേജ്, ബ്ലോക്ക് 18 ( ആർ വൈ . എം . ) - ൽ റീസർവ്വ 112 / 8 - ൽ ഉൾപ്പെട്ടു വരുന്നതും “റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 1,00,000 രൂപ ന്യായവില നിശ്ചയിച്ചിട്ടുള്ള തുമായ വസ്ത 
അപേക്ഷാവസ്തുവിന് സമാനമായി കണക്കാക്കാവുന്നതാണെന്നും സമാനവസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷാവസ്തുവിനും 
" റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽപ്പെടുത്തി ആർ ഒന്നിന് 1,00,000 രൂപ ന്യായ വില 
പുനർനിർണ്ണയിച്ചു നൽകാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ , പ്രസ്തുത നിയമത്തിൻ 
കീഴിലുള്ള 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാൻഡ്) ചട്ടം 3 എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. 


മേൽ സാഹചര്യത്തിൽ, സൂചന ( 3 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ, 2010 - ലെ ന്യായവില വിജ്ഞാപനം 
ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വിലനിർണ്ണയവുമായി പരിഗണിച്ച് , കുന്നത്തുനാട് 
താലൂക്ക്, പെരുമ്പാവൂർ വില്ലേജ്, ബ്ലോക്ക് 18 ( ആർ . വൈ . എം )-ൽ റീസർവ്വ 11219-2 - ൽപ്പെട്ട 06.07 ആർ വസ്തു വിന് 
“റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് ആക്സസ് ഗണത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 1,00,000 രൂപ ( ഒരു ലക്ഷം 
മാത്രം ) ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


FORM " A 


[ See Rule 4] 


NOTIFICATION 


No. A8-2996 /2020 / K.Dis. 


12th June 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land ) Rules , 1995 ; 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned against 
each, shall be as shown against it in Column ( 11 ) thereof: 


228 


5 


SCHEDULE 


District — Ernakulam . 


Taluk — Kunnathunad . 


Village - Perumbavoor. 


Sub 


Si . Sy. 
No. No. 


Fair 
Value 


Div. 


Re - Survey Re - Survey Re - Survey Panchayath / Name of 

Name & Classi 
Block 

No. Sub division Municipality / Local Body / No. of fication 
No. No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3) 


( 4 ) 


(5) 


( 6 ) 


( 7 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


18 


112 


9-2 


(RYM ) 


Panchayath Rayamangalam Iringole Residential 1,00,000 

South I plot with 

Private 
road access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer. 


FORM A 


[ See Rule 4] 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11) thereof: 


( 1 ) 


SCHEDULE 


No. A8-6134 /2019 /K.Dis. 


8th November 2020. 


District 


-Ernakulam . 


Taluk — Kunnathunad . 


Village — Thiruvaniyoor. 


Desom — Thiruvaniyoor. 


SI . Sy. 
No. No. 


Sub 
Div. 


Re - Survey 

Block 


Fair 
Value 


No. 


Re - Survey Re - Survey Panchayath / 

Name of 

Name & Classi 
No. Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹Z 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


(6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


41 


145 


22 


Panchayath Thiruvaniyoor Thiruvaniyoor Residential 1,00,000 

South X 

plot with 
Corp./Mun./ 
road access 


Gaz . No. 30 / 2020 / DTP / CLR ( Fair Value -Supplement ). 


229 


6 


( 2 ) 


SCHEDULE 


No. A8-6349 / 2019 /K.Dis . 


14th November 2019 . 


District — Ernakulam . 


Taluk — Kunnathunad . 


Village — Vengola. 


Desom — Vengola. 


SI . 
No. 


Sy. 
No. 


Sub 
Div . 


Re - Survey 
Block 
No. 


Fair 
Value 


Re - Survey Re - Survey Panchayath / Name of Name & Classi 
No. 

Sub division Municipality / Local Body / No. of fication 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 


per Are 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


(6 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


21 


351 


10 


Panchayath 


Vengola 


Residential 75,000 

plot with 
Corp./Mun./ 
road access 


Revenue Divisional Office, 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM A 
[ See Rule 4] 


NOTIFICATION 


No. K - 3347 /2019 . 


7th April 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof: 


SCHEDULE 


District – Palakkad . 


Taluk — Mannarkad. 


Village - Padavayal. 


Desom — Padavayal. 


Sl. Pre.Sy. Sub 
No. No. Div. 


Re - Survey 
Block 
No. 


Re - Survey Re - Survey Panchayath / Name of Name & Classi Fair 
No. Sub division Municipality / Local Body / No. of fication Value Re 
No. Corporation Panchayath / Ward by use fixed 

Municipality 
Corporation 

₹ 


per Area 


( 1) 


( 2 ) 


( 3) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


301 


Panchayath 


Puthoor 


2 


3,000 


Hill Tract 

Without 
road access 


Office of the Sub Collector, 
Ottappalam . 


( Sd . ) 
Sub Collector. 


230 


